( C ) 


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No.KL/TV(N)/ 634/2015- 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 

ക 


- 


വ 


GOVERN 


കർ 


ള സർക 


NIMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2017 മേയ് 23 
23rd May 2017 
| 1192 ഇടവം 9 
9th Idavam 1192 
1939 ജേഷ്ഠം 2 
2nd Jyaishta 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART II 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


പുനർ ദർഘാസ് പരസ്യം 


നിബന്ധനകൾ 


നമ്പർ എസ്. എസ്. (1) 2200 / 2017. 


2017 ഏപ്രിൽ 26. 


- കേരള കൃഷി വകു പ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 
വിവിധ തോട്ടങ്ങൾ, അംഗീകൃത നഴ്സറികൾ, കേരള കാർഷിക 
സർവ്വകലാശാലയുടെ കീഴിലുള്ള അംഗീകൃതസ്ഥാപനങ്ങൾ, 
നഴ്സറികൾ, റിസർച്ച് സ്റ്റേഷനുകൾ, കാർഷിക മേഖലയുമായി 
ബന്ധപ്പെട്ട മറ്റു അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് 
2017 -18 വർഷത്തെ പദ്ധതികളിലെ നടീൽ വസ്തുക്കൾ, വിത്ത്, 
വളം, മറ്റ് കാർഷിക ഉപകരണങ്ങൾ മുതലായവ വിവിധ കൃഷി 
ഭവ നു ക ളിലേക്കും മറ്റുസ്ഥാ പ നങ്ങളിലേക്കും എത്തിച്ചു 

കൊ ടു ക്കുന്ന തി ന് താഴെ പറ യു ന്ന നിബ ന്ധ ന കൾക്ക് 
വിധേ യ മായി ലോറി വാടകയ്ക്ക് നൽകാൻ തയ്യാറുള്ള 
ലോറി ഉടമകളിൽ നിന്ന് മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


1. ദർഘാസ് ഫോറ ത്തിന്റെ വില - 1,456 ( 1400 + 
4 % വിൽപ്പന നികുതി) ഈ ആഫീസിൽ നേരിട്ടടച്ച് 
26 -5- 2017 -ാം തീയതി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
ഉച്ചയ്ക്ക് ഒരു മണിവരെ വാങ്ങാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് 
കോപ്പി ആവശ്യമുള്ളവർ ഫോറം ഒന്നിന് വിൽപ്പന 
നികുതി അടക്കം - 728 ( 700 + 4 % വിൽപ്പന നികുതി) 
അധികമായി അടച്ച് വാങ്ങാവുന്നതാണ്. യാതൊരു 
കാരണവശാലും ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി 
നൽകുന്നതല്ല. 
2. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
3. പൂരിപ്പിച്ച ദർഘാസുകൾ 2017 മേയ് 26 -ാം തീയതി 
ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ സ്വീകരിക്കു ന്ന തും , 
ലഭിച്ച ദർഘാസുകൾ അന്നേ ദിവസം ഹാജരായ 
വരുടെയും അവർ അധികാരപ്പെടുത്തിയവരുടെയും 


103 


KERALA GAZETTE 


[PART III 


സാന്നി ദ്ധ്യ ത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3. 30 മണിക്ക് 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടു 
ത്തിയ വിശ്വാസയോഗ്യമായ ടെണ്ടറുകൾ താൽക്കാലിക 
മായി അംഗീകരിക്കുന്നതും, കൃഷി ഡയറക്ടറുടെ 

അംഗീകാരത്തിന് വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
4. സമ യ പരിധിക്കു ശേഷം ലഭിക്കുന്ന ദർഘാസു കൾ 

യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
5. ദർഘാസിനോടൊപ്പം - 7,000 - ന്റെ നിരതദ്രവ്യം, ഒരു 

അംഗീകൃത ദേശസാൽകൃത ബാങ്കിന്റെ കാസറഗോഡ് 
ശാഖയിൽ മാറത്തക്കവിധം കാസറഗോഡ് പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസറുടെ പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാറ്റായി സമർപ്പിക്കേണ്ടതും - 200 - ന്റെ മുദ്രപ്പത്ര 
ത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. 
6. നിരതദ്രവ്യവും, ഉടമ്പടിയും ഇല്ലാത്ത ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
7. ദർഘാസുകൾ ശരിയായി മനസ്സിലാകത്തക്കരീതിയിൽ 

മേൽവിലാസത്തോടെ പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. 


13. ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും 

അതാതു കേന്ദ്ര ങ്ങ ളിലെ തൊഴിലാളികൾ നേരിട്ട് 
ചെയ്യു ന്ന താ ണ് . ആയതിനാൽ കയറ്റിറക്കു കൂലി 
ദർഘാസിൽ കാണിക്കേണ്ടതില്ല . സാധനങ്ങൾ എടുക്കു 
ന്നതിനും കയറ്റി ഓടുന്നതിനും നിർദ്ദിഷ്ട സ്ഥലത്ത് 
നിന്ന് റണ്ണിംഗ് കിലോമീറ്ററിനുള്ള വാടക ദർഘാസിൽ 
കാണിച്ചിരിക്കേണ്ടതാണ്. സാധനങ്ങൾ എടുക്കുന്നതിനോ 
ഇറക്കുന്നതിനോ ഉള്ള ദൂരത്തിനല്ലാതെ വെയിറ്റിംഗ് 
ചാർജ്ജാമറ്റ് യാതൊരുവിധത്തിലും ഓടുന്നതിന് 
വാടക കണക്കാക്കുന്നതല്ല. ടോൾ ഫീ, മറ്റ് ചെലവുകൾ 
എന്നിവ കരാറു കാ രൻ സ്വയം വഹിക്കേ ണ്ട താ ണ് . 
കരാറുകാരൻ ഒരേ സമയത്ത് ചുരുങ്ങിയത് 5 ലോറി 
വീതമെങ്കിലും ലഭ്യമാക്കാൻ ബാദ്ധ്യസ്ഥനാണ്. ദർഘാസുകൾ 
അംഗീകരിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം - 200 
വിലയുള്ളമുദ്രപ്പത്രത്തിൽ (അല്ലെങ്കിൽ ബാധകമായ 
നിരക്കിൽ) കരാറുകാരൻ കരാർ ഒപ്പിട്ട് സമർപ്പിക്കേണ്ട 
താണ്. 


8. ദർ ഘാ സ് ഫോറ ത്തിന്റെ എല്ലാ പേജു ക ളിലും 

ഒപ്പിട്ടിരിക്കേണ്ടതാണ്. വെട്ടലുകളും തിരുത്തലുകളും 
ഉള്ള സ്ഥലത്ത് ടെണ്ട റു കാ രൻ സാക്ഷ്യ പ്പെ ടു 
ത്തേണ്ടതാണ്. 


14. സാധനങ്ങൾ വിതരണം നട ത്തു ന്ന തിന് ഉത്തരവ് 

കിട്ടിയാലുടൻ ആവശ്യാനുസരണം ലോറി ലഭ്യമാക്കി 
വിത്തുകൾ, വളം, നടീൽ വസ്തുക്കൾ, മറ്റ് കാർഷികോ 
പകരണങ്ങൾ എന്നിവ കൃഷി വകുപ്പുദ്യോഗസ്ഥരുടെ 
നിർദ്ദേശാനുസരണം നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ഏറ്റവും 
കുറഞ്ഞ ദൂര ത്തിലൂടെ ഉത്ത ര വാ ദി ത്വ ത്തോടെ 
എത്തിക്കേണ്ടതാണ്. 


9. ദർഘാസ് തുറക്കുന്ന ദിവസം അവധിയാകുന്നപക്ഷം 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഇതേ സ്ഥലത്തും 
സമ യത്തും ദർ ഘാ സു കൾ സ്വീക രി ക്കു കയും 
തുറക്കുകയും ചെയ്യുന്നതാണ്. 


15. ആവശ്യാനുസരണം വാഹനങ്ങൾ ലഭ്യമാക്കാതെ നടീൽ 

വസ്തു ക്കളുടെ നീക്കം തടസ്സപ്പെടാനിട യാ യാൽ 
അതു മൂലം സർക്കാ രിനു ണ്ടാ കുന്ന എല്ലാ കഷ് 
നഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്തര വാദിയായിരി 
ക്കുന്നതും, അതിൻപ്രകാരമുള്ള നഷ്ടപരിഹാരത്തുക 
ടിയാനിൽ നിന്ന് ഈടാക്കുന്നതുമാണ്. 


0 


- ദർഘാസുകൾ യാതൊരു കാരണവും കാണിക്കാതെ 
നിരസിക്കുന്നതിനോ നിർത്തിവയ്ക്കുന്നതിനോ ഉള്ള 
പരമാധികാരം കാസറഗോഡ് പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസറിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് സംബന്ധിച്ച് 
കൂടുതൽ വിവരങ്ങളും നിബന്ധനകളും പ്രവർത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ചാൽ 
അറി യാവു ന്ന താ ണ് . സർക്കാർ ടെണ്ട റൂ കൾക്ക് 
ബാധകമായ എല്ലാ നിബന്ധനകളും ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കും. 


16. കരാറിന്റെ കാലാവധി 31- 3 - 2018 വരെയായിരിക്കും. 


17. ലഭ്യമാക്കുന്ന വണ്ടികളുടെ ആർ. സി . ബുക്കിന്റെയും 

ഇൻഷ്വറൻസിന്റെയും സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ 
ലഭ്യമാക്കേണ്ടതാണ്. 


വാടകയ്ക്ക് നൽകുന്ന ലോറിയുടെ ഭാരം വഹിക്കാവുന്ന 
ചുരുങ്ങിയ പരിധി 7 ടൺ ആയിരിക്ക ണം . നടീൽ 
വസ്തുക്കൾ തെങ്ങിന്റെതെകൾ ആണെങ്കിൽ 
ചുരുങ്ങിയത് 1500 തൈകൾ കയറ്റിയിരിക്കണം. തൈകൾ 
കുത്തനെ നിർത്തി മാത്രമേ കയറ്റാവൂ . പോളിത്തീൻ 
കവറുകളിലുള്ള കുരുമുളക് വള്ളികൾ, മറ്റ് തൈകൾ 
ആയ ജാതി, കമുക്, ഗ്രാമ്പൂ എന്നിവ അട ങ്ങിയ 
പോളിത്തീൻ കവറുകൾ ചുരുങ്ങിയത് 1700 എണ്ണം 
വീതവും കശു മാവ് ഗ്രാഫ്റ്റുകൾ ഉൾക്കൊള്ളുന്ന 
പോളിത്തീൻ ബാഗുകൾ ചുരുങ്ങിയത് 1600 എണ്ണം 
വീതവും കയറ്റിയിരിക്കണം. 
- പാക്കർ, കപ്പുകൾ, ചെറിയ പോളി ബാഗുകൾ 
എന്നിവയിൽ വളർത്തിയ നടീൽ വസ്തുക്കൾ ചുരുങ്ങിയത് 
10000 എണ്ണം തെകൾ കയറ്റി യി രി ക്കേ ണ്ട താ ണ്. 
വാഹനത്തിൽ ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ കരാറുകാരൻ 
ഏർപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 


18 . തെകളും നടീൽ വസ്തു ക്കളും കയറ്റി യഥാ 
സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനിടയിൽ അവയ്ക്ക് 
കേടു പാടുകളും കുറവും സംഭവിച്ചാൽ ആയതിന് 
കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതും ആയതിനുള്ള 
നഷ്ട പരിഹാരത്തുക ടിയാനിൽനിന്ന് വസൂലാക്കു 

ന്നതുമാണ്. 
19. ഇൻകം ടാക്സസ് അതാത് സമയത്ത് നില വിലുള്ള 

നിരക്ക് പ്രകാരം ബില്ലിൽ നിന്ന് കുറവ് ചെയ്യുന്നതാണ്. 
20 . കാലാ കാ ല ങ്ങ ളിൽ സർക്കാർ ഏർപ്പെടു ത്തു ന്ന 

സാമ്പത്തിക ക്രമീകരണങ്ങളും മറ്റും കാരണം ലോറി 
വാടക നൽകു വാൻ താമസം നേരിട്ടാൽ യാതൊരു 
കാരണവശാലും പലിശ നൽകുന്നതല്ല. 


പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, 

- ( ഒപ്പ്) 
കാസറഗോഡ്. 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 


104 


